PART IV 
Private Advertisements and Miscellaneous Notifications 


കല്ലറ ഗ്രാമപഞ്ചായത്ത് 


പരസ്യം 


നമ്പർ എ3- 35 /2008. 


2008 മേയ് 7. 


കല്ലറ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 
16 വാർഡുകളിലെയും കെട്ടിട ങ്ങ ളുടെ വസ്തു നികുതി 
പരിഷ്ക്കരണവുമായി ബന്ധപ്പെട്ട്, വിവിധ ആവശ്യങ്ങൾക്കായി 
നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളുടെ അടിസ്ഥാന നികുതി 
നിരക്കുകൾ ഭരണ സമിതിയുടെ 31 - 3 - 2008 - ലെ IV ( 16 ) -ാം 
നമ്പർ തീരു മാന പ്രകാരം താഴെ പറയുന്ന രീതി യിൽ 
നിശ്ചയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. 


വീട്ടാവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ . സ്ക്വയർ മീറ്ററിന് 

4 രൂപ് 


വ്യാവസായികാവശ്യത്തിനുള്ള 
കെട്ടിടങ്ങൾ 


സ്ക്വയർ മീറ്ററിന് 
8 രൂപ 


കച്ചവട ആവശ്യത്തിനുള്ള .. സ്ക്വ യർ മീറ്ററിന് 
കെട്ടിടങ്ങളും മറ്റ് ആവശ്യങ്ങൾക്കുള്ള 30 രൂപ 
കെട്ടിടങ്ങളും (മൊബൈൽ 
ടവറുകളും അമ്യൂസ്മെന്റ് 
പാർക്കുകളും ഒഴികെ ) 


ഇതു സംബ ന്ധ മായ പരസ്യം ഓഫീസ് നോട്ടീസ് 
ബോർഡിലും പഞ്ചായത്ത് പ്രദേശത്തുള്ള മറ്റ് ആഫീസു 
കളിലും വാർത്താ ബോർഡുകളിലും പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ്. 
മേൽ തീരുമാനത്തിനെതിരെ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം 2008 ജൂൺ 6 -ാം തീയതിക്കുള്ളിൽ രേഖാമൂലം ഈ 
ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


( ഒപ്പ്) 


കല്ലറ ഗ്രാമപഞ്ചായത്ത്. 


സെക്രട്ടറി, 


